Kerala Gazette No. 51 dated 30th December 2014 . 
PART I 


Section 


iji 


കനGOVERNME 


22 സർ 


വ 
ക നാൾ 

OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഡി ) വകുപ്പ് 


- വിജ്ഞാപനം 


2014 നവംബർ 13 


നമ്പർ 23704 ലെഗ്.- ഡി2 / 2014/ നിയമം. 


തിരുവനന്തപുരം, 1190 തുലാം27 


1936 കാർത്തികം 22 . 


2014 നവംബർ 13 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെടു ത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി. രമണി, 
പെഷ്യൽ സെക്രട്ടറി ( നിയമം). 


G . 61/2014/DTP. 


17 


2014 - ലെ 30 -ാം നമ്പർ ഓർഡിനൻസ് 


2014 - ലെ കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1976- ലെ കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ 

- ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . - 1976 - ലെ കേരള മോട്ടോർ വാഹന നികുതി ചുമ ത്തൽ ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദ ഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2014 - ലെ കേരള 
മോട്ടോർ വാഹന നികുതി ചുമത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 1976 - ലെ 19 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് പ്രാബല്യത്തിലിരിക്കുന്ന കാലയളവിൽ 1976 - ലെ കേരള മോട്ടോർ വാഹന 
നികുതി ചുമത്തൽ ആക്റ്റിന് ( 1976 - ലെ 19 ) (ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 3 - 4 -ം വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


18 


3. 4 -ാം വകുപ്പിനുള്ള ഭേദഗതി. പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ, ( 8 ) -ാം 
ഉപവകുപ്പിനുശേഷം താഴെ പറയുന്ന ക്ലിഫനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ, നൽകേണ്ടിയിരുന്ന നികുതി നിർണ്ണയിക്കപ്പെട്ട കാലയളവിനുള്ളിൽ 
നൽകിയിട്ടില്ലാത്ത സംഗതിയിൽ, ഈ ആക്റ്റിന്റെ 22 -ാം വകുപ്പ് പ്രകാരം സർക്കാർ 
അനുവദിച്ചിട്ടുള്ള കുറഞ്ഞതോ പുതുക്കിയതോ ആയ നിരക്കിൽ നികുതി ഒടുക്കുന്നതിന് 
( 3) -ാം ഉപവകുപ്പിന്റെ ( ബി ) ഖണ്ഡത്തിലെയും ( 7 ) -ാം ഉപവകുപ്പിലെയും ( 8) -ാം 
ഉപവകുപ്പിലെയും വ്യവസ്ഥകൾ ബാധകമായിരിക്കുന്നതല്ല. . 

- 4. അനുബന്ധത്തിനുള്ള ഭേദഗതി. -- പ്രധാന ആക്ടിൽ, അ നുബന്ധം I- ൽ, 
ക്രമനമ്പർ എ - യിൽ, - 

- ( എ ) 7 -ാം ഇനത്തിനും അതിനെതിരെയുള്ള ( 2) - 9 ( 3) - കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ക്രമനമ്പരുകളും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“7. ക്രയമൂല്യം പതിനഞ്ച് ലക്ഷം രൂപയിൽ വാഹനത്തിന്റെ 

കൂടുതലും ഇരുപത് ലക്ഷം രൂപ വരെ കയമൂല്യത്തിന്റെ 15 % 
ഉള്ളതും വ്യക്തിപരമായ 
ഉപയോഗത്തിനുള്ളതുമായ 
മോട്ടോർ കാറുകളും സ്വകാര്യ 
സർവ്വീസ് വാഹനവും 

( നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്) 
7എ . ക്രയമൂല്യം ഇരുപത് ലക്ഷം രൂപയിൽ - വാഹനത്തിന്റെ 
കൂടുതലുള്ളതും വ്യക്തിപരമായ 

കയമൂല്യത്തിന്റെ 20 % ; 
ഉപയോഗത്തിനുള്ളതുമായ 
മോട്ടോർ കാറുകളും സ്വകാര്യ 
സർവ്വീസ് വാഹനവും 
( നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്) 


( ബി ) ക്രമനമ്പർ 8 - നും അതിനെതിരെയുള്ള ( 2) - ( 3 ) - കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ക്രമ നമ്പരുകളും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“8. 1500 സി. സി. - യ്ക്ക് താഴെ ക്യൂബിക് വാഹനത്തിന്റെ 
കപ്പാസിറ്റിയുള്ളതും കയമൂല്യം 

ക്രയമൂല്യത്തിന്റെ 6 % 
ഇരുപത് ലക്ഷം രൂപ വരെയുള്ളതുമായ 
മോട്ടോർ ക്യാബുകൾ 


വാഹനത്തിന്റെ 
ക്രയമൂല്യത്തിന്റെ 20 % ; 


8എ . 1500 സി . സി .- യ്ക്ക് താഴെക്യൂബിക് 

കപ്പാസിറ്റി യു ള്ളതും കയ മൂല്യം 
ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുമുള്ള 
മോട്ടോർ ക്യാബുകൾ 

19 


( സി ) ക്രമനമ്പർ 10 - നും അതിനെതിരെയുള്ള (2 )- (3) - കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ക്രമ നമ്പരുകളും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“ 10 . 1500 സി. സി.- യ്ക്ക് താഴെ ക്യൂബിക് വാഹനത്തിന്റെ 
കപ്പാസിറ്റിയുള്ളതും ക്രയമൂല്യം 

കയമൂല്യത്തിന്റെ 10 % 
പത്ത് ലക്ഷം രൂപയിൽ കൂടുതലും 
ഇരുപത് ലക്ഷം രൂപ വരെയുള്ളതുമായ 

ടൂറിസ്റ്റ് മോട്ടോർ ക്യാബുകൾ 
10എ . 1500 സി. സി.- യ്ക്ക് താഴെ ക്യൂബിക് വാഹനത്തിന്റെ 
കപ്പാസിറ്റിയുള്ളതും കയമൂല്യം 

കയമൂല്യത്തിന്റെ 20 % ; 
ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ 

ഉള്ളതുമായ മോട്ടോർ ക്യാബുകൾ 
- ( ഡി ) കമനമ്പർ 12- നും അതിനെതിരെയുള്ള (2 ) - ( 3) - കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ക്രമനമ്പരുകളും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“ 12 . 1500 സി. സി.- യും അതിനു മുകളിലും വാഹനത്തിന്റെ 
ക്യൂബിക് കപ്പാസിറ്റിയുള്ളതും കയമൂല്യം കയമൂല്യത്തിന്റെ 15 % 
പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലും 
ഇരുപത് ലക്ഷം രൂപ വരെയുള്ളതുമായ 
മോട്ടോർ ക്യാബുകളും 

ടൂറിസ്റ്റ് മോട്ടോർ ക്യാബുകളും 
12എ . 1500 സി. സി.- യും അതിൽ കൂടുതലും വാഹനത്തിന്റെ 
ക്യൂബിക് കപ്പാസിറ്റിയുള്ളതും ക്രയമൂല്യം ക്രയമൂല്യത്തിന്റെ 20 % ”. 
ഇരുപത് ലക്ഷം രൂപയിൽ 
കൂടുതലുള്ളതുമായ മോട്ടോർ ക്യാബുകളും 
ടൂറിസ്റ്റ് മോട്ടോർ ക്യാബുകളും 


പി . സദാശിവം, 
ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


കെ . എസ്. മധുസൂദനൻ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


